O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 04 
Tuesday , 04th January 2022 


1197 ധനു 20 


1943 പൌഷം 14 


20th Dhanu 1197 


14th Pousha 1943 


വാല്യം 11 


നമ്പർ 


1 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


265 


Revenue Department 


04th January 2022 


Kollam District 


Pathanapuram Taluk 


NOTICE 


നമ്പർ : 897112021 


09-12-2021 


വ 


പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദിലീപ്കുമാർ.സി കൈതവന പുത്തൻ 
വീട് , മരുതമൺ ഭാഗം , തെക്കെത്തരി , പട്ടാഴി എന്നയാളുടെ 

അവകാശികൾക്ക് സർവീസ് ആനുകൂല്യങ്ങൾക്കും 
മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പട്ടാഴി വില്ലേജിൽ പരേതൻറെ ഭാര്യ 
വസന്തകുമാരി , കൈതവന പുത്തൻ വീട് , മരുതമൺ ഭാഗം , തെക്കെത്തേരി , പട്ടാഴി , ബോധിപ്പിച്ച അപേക്ഷ പട്ടാഴി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26 
11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 

മെനർ 

താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ 
സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വസന്തകുമാരി.ഡി 


ഭാര്യ 


46 


2 


| ആദർശ്.ഡി.കെ 


| മകൻ 


19 


3 


ദേവി പ്രിയ 


മകൾ 


14 


4 


സുഭദ്രാമ്മ .കെ 


മാതാവ് 


67 


നമ്പർ : 9036/2021 


16-12-2021 


പത്തനാപുരം താലൂക്കിൽ പത്തനാപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാമ്മൻ മത്തായി സുനു 
ഭവനം , നടുക്കുന്ന് , പത്തനാപുരം എന്നയാളുടെ അവകാശികൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഹാജരാക്കുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പത്തനാപുരം വില്ലേജിൽ 
പരേതൻറെ ഭാര്യ ഏലിയാമ്മ മത്തായി , സുനു ഭവനം , നടുക്കുന്ന് , പത്തനാപുരം , ബോധിപ്പിച്ച അപേക്ഷ പത്തനാപുരം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24 
08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഏലിയാമ്മ മത്തായി 


ഭാര്യ 


78 


2 


സുമ മത്തായി 


മകൾ 


52 


3 


സുജ മത്തായി 


മകൾ 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


266 


KERALA GAZETTE 


Part III 


4 


സുനു മത്തായി 


മകൾ 


46 


നമ്പർ : 85752021 


13-12-2021 


പത്തനാപുരം താലൂക്കിൽ പത്തനാപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോണിക്കുട്ടി .പി.സി 
പനച്ചമൂട്ടിൽ , നടുക്കുന്ന് , പത്തനാപുരം എന്നയാളുടെ അവകാശികൾക്ക് പത്തനാപുരം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പത്തനാപുരം 
വില്ലേജിൽ പരേതൻറെ ഭാര്യ നിർമ്മല , പനച്ചമൂട്ടിൽ , നടുക്കുന്ന് , പത്തനാപുരം , ബോധിപ്പിച്ച അപേക്ഷ പത്തനാപുരം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31 
10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നിർമ്മല 


ഭാര്യ 


61 


2 


ലിജി ജോൺ 


മകൾ 


35 


3 


ലിൻസി ജോൺ 


മകൾ 


28 


നമ്പർ : 82922021 


23-12-2021 


അവകാശ 


പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വടക്കേക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ . മാധവൻ പിള്ള 
കോട്ടേലഴികത്തു വീട് , ഏറത്തുവടക്ക് , ചെളിക്കുഴി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പട്ടാഴി വടക്കേക്കര വില്ലേജിൽ പരേതൻറെ ഭാര്യ എൻ.ശാരദാമ്മ , കോട്ടേലഴികത്തു 
വീട് , ഏറത്തുവടക്ക് , ചെളിക്കുഴി , ബോധിപ്പിച്ച അപേക്ഷ പട്ടാഴി വടക്കേക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-02-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


74 


എൻ.ശാരദാമ്മ 
ലീല.എം.എസ് 


2 


മകൾ 


55 


3 


ലീന.എം.എസ് 


മകൾ 


51 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


267 


Revenue Department 


04th January 2022 


തിരുത്തൽ പരസ്യം 


നമ്പർ എൻ 2-5538 2021 , 


2021 സെപ്റ്റംബർ 3 . 


28-9-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 38 ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് 
ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 7806 - ൽ പത്തനാപുരം താലൂക്ക് പരസ്യ നമ്പർ എൻ 2-5538 / 2021 , 
3-9-2021 - ലെ പരസ്യത്തിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പിശകുകൾ സംഭവിച്ചിട്ടുണ്ട് . അവ താഴെ 
പറയും പ്രകാരം തിരുത്തി വായിക്കേണ്ടതാണ് . 


പരേതയുടെ മരണതീയതി " 24-4-2021 ” എന്നുള്ളത് 24-2-2021 എന്നും അവകാശ സർട്ടിഫിക്കറ്റ് 
" പത്തനാപുരം സബ് ട്രഷറിയിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ” എന്നു കൂട്ടിച്ചേർത്തും 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല ” എന്നത് ' പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും 
ജീവിച്ചിരിപ്പില്ല ” എന്നും തിരുത്തി പ്രസിദ്ധീകരിക്കുന്നു . 


לל 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.04 03:11:06 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


